PART IV 
Private Advertisements and Miscellaneous 

Notifications 


മാവേലിക്കര സബ് രജിസ്ട്രാർ ആഫീസിൽ 

നിന്നും പരസ്യം ചെയ്യുന്നത് 


ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ഭരണിക്കാവ് 
വില്ലേജിൽ പള്ളിക്കൽ നടു വിലെ മുറിയിൽ പള്ളിക്കൽ 
പോസ്റ്റാ ഫീസ് പരിധിയിൽ കാഞ്ഞിക്കി ലേത്ത് വീട്ടിൽ 
യോഗിദാസൻ ഭാര്യ മണിയമ്മ എന്നു വിളിക്കുന്ന തങ്കമണി 
എന്ന ആൾ 1996 നവംബർ മാസം 28 -ാം തീയതി (28 -11- 1996 ) 
എഴുതി വച്ചതായി കാണുന്ന ഒരു വില്പ്പ്രതം ( മരണ പ്രമാണം) 
ടിയാളുടെ മരണശേഷം ടി വില്പത്ര പ്രകാരം അധികാരം 
സിദ്ധിച്ച ടിയിൽ മണിയമ്മ എന്ന തങ്കമണിയുടെ ഭർത്താവ് ടി 
കാഞ്ഞിക്കിലേക്ക് വീട്ടിൽ യോഗിദാസൻ രജിസ്റ്റർ ചെയ്തു 
കിട്ടുന്നതിനായി 2009 ജൂൺ മാസം 23 -ാം തീയതി ഈ ആഫീ 
സിൽ ഹാജരാക്കിയിട്ടുണ്ട്. വില്പത്കർത്താവ് ടി മണിയമ്മ 
എന്ന തങ്കമണി 1-1-2008 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതായി 
മരണ സർട്ടിഫിക്കറ്റ് സഹിതം മൊഴി നല്കുകയും രേഖകൾ 
ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ആഫീസിൽ 
PO1/ III /2009 -ാം നമ്പരായി സ്വീകരിച്ച ടി വില്പതം സംബ 
ന്ധിച്ചുള്ള വിചാരണ 2009 ഒക്ടോബർ മാസം 5 -ാം തീയതിക്ക് 
വച്ചിരിക്കുന്നു. ടി ദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അതിനടുത്ത ദിവസം വില്പത് വിചാരണ നടത്തുന്നതാണ്. ടി 
വില്പതം രജി സ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ വല്ല 
ആക്ഷേപമോ തർക്കമോഉള്ള പക്ഷം വിചാരണ ദിവസമായ 
2009 ഒക്ടോബർ മാസം 5 -ാം തീയതി രാവിലെ 10 .00 മണിക്ക് 
ഈ ആഫീസിൽ ഹാജ രാ യി രേഖാമൂലം ആക്ഷേപം 
ബോധിപ്പിച്ചുകൊള്ള ണ്ട തും അ തിനു ശേഷം വരുന്ന 
ആക്ഷേ പ മോ തർക്കമോ പരി ഗ ണി ക്കു ന്ന ത ല്ലെന്നും 
അറിയിച്ചുകൊള്ളുന്നു . 


മാവേലിക്കര, 


( ഒപ്പ്) 
സബ് രജിസ്ട്രാർ. 


23 - 6 - 2009 . 


ഈരാറ്റുപേട്ട സബ് രജിസ്ട്രാർ ആഫീസിൽ നിന്നും 

പരസ്യം ചെയ്യുന്നത് 


മീനച്ചിൽ താലൂക്കിൽ മൂന്നിലവ് വില്ലേജിൽ കളത്തൂക്കടവ് പി . 
ഒ., താന്നിപ്പൊതിയിൽ തോമസും ഭാര്യ താന്നിപ്പൊതിയിൽ മറിയ 
ക്കുട്ടി തോമസും ചേർന്ന് എഴുതിവെച്ച തായി 
കാണപ്പെടുന്ന ഒരു വില്പതം രജിസ്റ്റർ ചെയ്തുകിട്ടുന്നതിനായി 
മേൽപ്പറഞ്ഞ തോമസിന്റെയും മറിയക്കുട്ടിയുടെയും മകൻ ബേബി 
തോമസ് ഈ ആഫീസിൽ 2009 മേയ് മാസം 
18 - ാം തീയതി ഹാജ രാക്കി വില്പ്രതകർത്താക്കൾ മരിച്ചു 
പോയതായും മറ്റും മൊഴി എഴുതിവച്ചതനുസരിച്ച് 3 -ാം പുസ്തക 
ത്തിൽ P 1 / 2 009 - ാം നമ്പ രായി സ്വീകരിച്ചിട്ടു ള്ള 
താകുന്നു . ടി വില്പതം സംബന്ധിച്ച് വിചാരണ 2009 ആഗസ്റ്റ് മാസം 
22 -ാം തീയതി നടത്തുന്നതിന് നിശ്ചിയിച്ചിരിക്കുന്നതിനാൽ ടി 
വില്പ്രതം രജി സ്റ്റർ ചെയ്തു കൊടു ക്കു ന്ന തിന് 
ആർക്കെങ്കിലും വല്ല തർക്കമോ ആക്ഷേപമോ ഉള്ളപക്ഷം വിചാരണ 
ദിവ സം പകൽ 11 മണിക്ക് ഈ ആഫീസിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം 
വരുന്ന തർക്കങ്ങളെയോ - ആക്ഷേ പ ങ്ങളെയോ 
ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 
ഈരാറ്റുപേട്ട, 

( ഒപ്പ്) 
5 - 6 - 2009 . 

സബ് രജിസ്ട്രാർ. 


